Government of Kerala 
കേരള സർക്കാർ 

2010 


- Reg . No . ജി . നമ്പർ 
KL TV9 /122009-2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


- 


Yം . 


Vol. LV 
വാല്യം 55 | 


| THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


23rd November 2010 

2010 നവംബർ 23 
2nd Agrahayana 1932 
1932 അഗ്രഹായനം 2 


| 46 


നമ്പർ 


PART III 
Stores Purchase 


Water Transport Department 
ലഘു ദർഘാസ് പരസ്യം 

- ( 1 ) 
നമ്പർ സി 1- 11072/2010. 2010 ഒക്ടോബർ 22. 

സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് 
ഗ്രീവസം ഗിയർ ബോക്സ് സ്പെയർ പാർട്ടുകൾ 
16 ഇനങ്ങൾ സം ചെയ്യുന്നതിന് മുവച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പർ - 49 സി1 /2010 -11 . 
അടങ്കൽതുക- രൂപ 2 ,06,636 . 
നിരതദ്രവ്യം --രൂപ 2,070 , 

ദർഘാസം ഫോറത്തിന്റെ വില - രൂപ 400 +- 16 
( വാറ്റ്). 

ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന 
തീയതിയും സമയവും - 3 -12-2010, 1 മണി വരെ. 

ദർഘാസ് ഫോറം ലഭിക്കേണ്ട അവസാന 
തീയതിയും സമയവും - 3-12 -2010, 3 മണി വരെ. 

- ദർഘാസം തുറക്കുന്ന തീയതിയും സമയവും 
3-12-2010, 3.15 മണി. 

- Bർ ഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ 
പ്രവൃത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ 
ഈ ആഫീസിൽ ലഭ്യമാണ്. മുദിതമല്ലാത്തതും 
താ മസിച്ച് ലഭിക്കുന്നവയുമായ 8 ൽ ഘ ാ സ പ ക ൾ 
നിരസിക്കുന്നതാണ്. 
ടെലിഫോൺ നമ്പർ - 0477- 2252015. 


(2) 
നമ്പർ സി5 - 1397920 10. 

2010 നവംബർ 4, 
- സംസഥാന ജലഗതാഗത വകുപ്പിലേക്ക 
ബാസ് പെപ്പർ സപ്ലേ ചെയ്യുന്നതിന് മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പർ - 54/ സി5/ 2010 - 11 , 
അടങ്കൽ തുക - 50,100 രൂപ. 
നിരതദ്രവ്യം -രൂപ 500 . 

ഒർലോസ് ഫോറത്തിന്റെ വില -രൂപ 416 
(4 % S . T , ഉൾപ്പെടെ) 

ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന 
തീയതിയും സമയവും - 3-12-2010 , 11 മണി. 

- ദർഘാസ് ഫോറം ലഭിക്കേണ്ട അവസാന 
തീയതിയും സമയവും - 3 -12- 2010, 3 മണി, 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
3 -12- 2010 , 3 .15 മണി. 

- ദർഘാസം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങ 
( പ്രവൃത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി 
വരെ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
( ഫോൺ നമ്പർ : 0477 2252015) 


- 


- 


- 


- 


- 


-- 


സംസ്ഥാന ജലഗതാഗത വകുപ്പ് 
ഡയറക്ടറേറ്റ്, 
ആലപ്പുഴ. 


ഡയറക്ടർ , 


